Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . 02 . mmo 
KL/ TV (N )/ 12 / 12 - 14 


सत्यमेव जयते 


GOVERNO 


കേരള 


900 


S muogo 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


6th March 2012 

2012 D902 6 
16th Phalguna 1933 
1933 2000nm 16 


Vol. LVII 
Veljo 57 


10 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Marine Department 


Tender Number — 65 /2011 - 12/HECC . 


PRE -QUALIFICATION TENDER NOTICE 
No. D1- 438 / 12 /HECC . 

14th February 2012. 


Name of work - Construction of bridge at Northern 
side of Andhakaranazhi in Alappuzha District (Balance 
works ). 


Probable Amount of Contract — 


311. 50 Lakh . 


Earnest Money Deposit — 


50 , 000 . 


The Superintending Engineer, Harbour Engineering 
Central Circle, Ernakulam for and on behalf of the 
Governor of Kerala invite competitive tenders in two 
separate sealed covers for pre - qualification and execution 
of following work from Firms/Registered ‘ A ’ class 
contractors of any State P. W .D ./Irrigation Department/ 
Central Public Works Department who are financially 
capable and with previous experience in satisfactorily 
completing similar works like Construction of bridge , 
wharf, multi storied building having bored piles 
foundation costing not less than 40 % of PAC within a 
period of 5 years ( from the date of this notification ). 
Attested relevant Certificate to the effect from an officer 
not below the rank of Superintending Engineer / 
Agreement Authority should also be produced along with 
application for tender document. 


Time of completion — 7 months . 


The tenderers may posses/ be capable of providing 
the following machineries required for the successful 
completion of the work . Necessary proof in this regard 
should be submitted along with the pre - qualification 
documents. 


6th MARCH 2012 ] 


MARINE DEPARTMENT 


- 46 


List of machineries 


1 . Concrete mixing machine 
2 . Concrete vibrator 
3 . Form work and accessories 
4 . Boring plant 
5 . Excavator/proclain 
6 . Tipper lorry /Lorry 
7 . Generator set . 


Component of works 


1. Boring vertical holes suitable 
for 1200 mm dia RCC piles 

729 m 
2. Providing MS liner 

82 Qtl. 
3. Reinforcement 

- 3721 Qtl. 
4 . Cement concrete (M30 mix ) for 

piles, abutment, deck slab , 
cross beam main beam 

- 1464m3 
Cement concrete 1 :11/2 : 3 for 
wearing coat of deck slab , dirt 
wall and precast slab for Foot 
path , hand rails 

- 119 m 
Tender documents for pre- qualification and work can 
be had from the office of the undersigned on all working 
days from 19-3 -2012 to 26 -3 -2012 during working hours 
and upto 3 p .m . on application in writing providing 
eligibility attested certificate and on payment of 

25 ,000 + 4 % VAT towards cost of tender schedule . The 
sale of tender schedule for Pre - qualification and the 
work will be closed at 3 p . m . on 26 - 3 - 2012 . The 
Pre - qualification documents containing the questionnaire 
duly filled up by the tenderer ( 3 copies in book form ) 
along with Preliminary agreement signed in Kerala Stamp 
Paper worth 100 and with required E . M . D . pledged in 
favour of the undersigned in Cover No. 1 and the duly 
filled tender documents for the work (price bid ) in Cover 
No. 2 should be submitted . Name of work should be 
clearly written on the sealed cover and posted by 
Registered /Speed post so as to reach the undersigned 
before 3 p .m . on 2 -4 - 2012 . Tenders which are received 
after 3 p .m . on 2 - 4 - 2012 due to postal delay or on any 
other reasons will not be considered . Department will not 
be responsible for any such delays. If the last date of 
reciept of tender happens to be a holiday, tenders will be 
accepted upto 3 p . m . on the next working day. Tenders 
submitted through any courier service will not be 
considered . Tenders submitted without preliminary 
agreement and the required E . M . D . will be rejected 
out right. 

The details of work done during the previous 
financial year should be furnished along with the 
Pre- qualification document. Pre - qualification documents 
alone will be opened at 3 . 30 p .m . on the last day of 


acceptence of tender and will be submitted to 
Chief Engineer s Committee for evaluation . The tenders of 
those who have been pre -qualified will only be opened 
later and the tenders of those who are not pre- qualified 
will be summarily rejected without opening the tender. 
The date of opening of the tenders of the contractors/ 
firms who have been pre -qualified will be intimated . The 
firm period of the tender is 4 months from the date of 
opening of the tenders (price bid ). 

The tenderers have to produce the originals of the 
pre- qualification documents within 3 days from the date of 
opening of the pre-qualification tender for verification . 

All the conditions in the Government Order No. 
G. O .( Ms.) 43 /99 /IRD dated 9 - 6 -1999 and further clarifications 
and other conditions for consideration of tenders will be 
applicable to this tender. In respect of Para V of this 
G . O ., the clarifications issued by the Government vide 
letter No. 7365 /H3/ 2000/PWD dated 1 -4 - 2000 will be 
applicable. G. O . ( Rt) No . 255 /04/F & PD dated 29-6 -2004 
will also be applicable to this tender. Co - operative 
Societies will not be eligible for any price preference for 
this tender. The undersigned reserves the right to reject 
the Pre- qualification / Tender documents without assigning 
any reason . While evaluating tenders, regard would be 
paid to national defence and security consideration . 

- കേരള ഗവർണ്ണർക്കുവേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് 
വകുപ്പ്, മദ്ധ്യമേഖല, എറണാകുളം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ 
ചുവടെ ചേർത്തിരിക്കുന്ന പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും 
സാമ്പത്തികശേഷിയുള്ളവരും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 
( നോട്ടീസ് തീയതി മുതൽ) അടങ്കൽ തുകയുടെ 40 % - ത്തിൽ 
കുറയാത്ത തുകയ്ക്കുള്ളപാലം നിർമ്മാണം, വാർഫിന്റെ 
നിർമ്മാണം, കോൺക്രീറ്റ് പൈലുകൾ ഉപയോഗിച്ച് ബഹുനില 
കെട്ടിട സമുച്ചയ നിർമ്മാണം തുടങ്ങിയവയിലേതെങ്കിലും ഒറ്റ 
പ്രവൃത്തിയെങ്കിലും തൃപ്തികരമായി ചെയ്തുതീർത്തിട്ടുള്ളവരും 
(ആയതിന് ബന്ധപ്പെട്ട സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ/ കരാർ 
അധികാ രിയുടെ പദ വി യിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്). ഏതെങ്കിലും സംസ്ഥാന 
പൊതുമരാമത്ത്വകുപ്പ് ഇറിഗേഷൻ വകുപ്പ് കേന്ദ്ര പൊതുമരാമത്ത് 
വകുപ്പ്എന്നിവയിൽ “ എ ക്ലാസ് രജിസ്ട്രേഷൻ ഉള്ളവരുമായ 
കരാറുകാർ/ സ്ഥാപനങ്ങൾഎന്നിവരിൽനിന്നും, മുൻ യോഗ്യതാ 
നിർണ്ണയത്തിനും, പ്രവൃത്തിക്കുമുള്ള ദർഘാസുകൾ പ്രത്യേകം 
പ്രത്യേകംമുദ്രവെച്ച കവറുകളിൽ രജിസ്ട്രേഡ്തപാൽ/ സ്പീഡ് 

പോസ്റ്റ് മാർഗ്ഗംക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ സർവ്വീസ്മുഖേന 
ലഭിക്കുന്നദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 


ദർഘാസ്നമ്പർ -65/ 2011 - 12 എച്ച്. എ . സി . സി . 


- പ വ ത്തിയുടെ പേര് - ആ ല പ്പുഴ ജില്ല യിൽ 
അന്ധകാരനഴിയിൽ ( വടക്കുവശം) പാലത്തിന്റെ നിർമ്മാണം 
( ബാക്കി പ്രവൃത്തികൾ). 

ഉദ്ദേശ അടങ്കൽതുക - 311.50 ലക്ഷം. 
നിരതദ്രവ്യം - 50,000. 
പ്രവൃത്തിപൂർത്തിയാക്കേണ്ട കാലാവധി - 7 മാസം. 


6th MARCH 2012 ] 


MARINE DEPARTMENT 


- ദർഘാസിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന കരാറുകാർക്ക് ടി ദിവസം 3 മണിവരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
പ്രവൃത്തി വിജയകരമായി പൂർത്തീകരിക്കുന്നതിനാവശ്യമായ താഴെ മുൻ യോഗ്യത നിർണ്ണയത്തിനുവേണ്ടിയുള്ള പ്രമാണങ്ങളോടൊപ്പം 
പറയുന്ന മെഷിനറികൾ, സ്വന്തമായിഉള്ളവരോഅല്ലെങ്കിൽ ഇവ - 100 വിലയുള്ള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഒപ്പിട്ട് 
ഏർപ്പാടാക്കാൻ കഴിവുള്ളവരോ ആയിരിക്കണം. 

സമർപ്പി ക്കേ ണ്ടതും അതോ ടൊ പ്പംതന്നെ സൂപ ണ്ടിംഗ് 

എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സെൻട്രൽ സർക്കിൾ, 
മെഷിനറികളുടെലിസ്റ്റ് 

എറണാകുളം എന്ന പേരിൽ ആ വ ശ്യ മായ നിര ത ദ്രവ്യം 
1. കോൺക്രീറ്റ് മിക്സിംഗ് മെഷീൻ 

നിയമപ്രകാരം കെട്ടിവച്ചതിന്റെ രേഖ അടക്കംചെയ്യേണ്ടതുമാണ്. 
2. കോൺക്രീറ്റ് വൈബ്രേറ്റർ 

അപകാരം ചെയ്യാത്തതുമായ പ്രവൃത്തിക്കുള്ള ദർഘാസുകൾ 

നിരുപാധികം നിരസിക്കുന്നതാണ്. 
3. ഫോം വർക്ക് സാധനങ്ങൾ 
4. ബോറിംഗ് പ്ലാന്റ് 

- കഴിഞ്ഞ സാമ്പത്തികവർഷത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തി 
5. എക്സ്ക വേറ്റർ 

കളുടെ വിവരം മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസിനോടൊപ്പം 

സമർപ്പിക്കേണ്ടതാണ്. മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള 
6. ടിപ്പർ ലോറി ലോറി 

ദർഘാസുകൾ മാത്രം ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
7. ജനറേറ്റർ സെറ്റ്. 

ദിവസം വൈകുന്നേരം 3. 30 - ന് തുറക്കുന്നതും പരിശോധനാ 

കമ്മിറ്റിയുടെ അംഗീകാരത്തിനായി ചീഫ് എഞ്ചിനീയർക്ക് 
പ്രവൃത്തിയുടെ ഘടകങ്ങൾ 

സമർപ്പിക്കുന്നതുമാണ്. ചീഫ് എഞ്ചിനീയർ മുൻ യോഗ്യത 
1. 1200 മി . മീറ്റർ വ്യാസമുള്ള കോൺക്രീറ്റ് 

നിർണ്ണയിച്ച് അംഗീകരിക്കുന്ന കരാറുകാരുടെയും സ്ഥാപനങ്ങളു 
- പൈലുകൾക്ക് ആവശ്യമായ ബോറിംഗ് - 729 മീറ്റർ ടെയും പ്രവൃത്തിക്കുള്ളദർഘാസുകൾ മാത്രമേ പിന്നീട് തുറന്ന് 
2. എം .എസ്. ലൈനർ വയ്ക്കുന്ന ജോലി - 82 ക്വിന്റൽ 

പരിശോധിക്കുകയുള്ളു. ചീഫ് എഞ്ചിനീയറുടെമുൻ യോഗ്യതാ 

നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
3. റീ ഇൻഫോഴ്സ്മെന്റ് 

- 3721 ,, 

പവ്യ ത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കാതെ തന്നെ 
4. ഡക്ക് സ്ലാബ്, അബട്ട്മെന്റ്, പൈലുകൾ, 

നിരസിക്കുന്നതാണ്. ദർഘാസുകളുടെ ഫേം പീരീഡ്ദർഘാസുകൾ 
- പൈൽ ക്യാപ്പ്, ക്രോസ് ബീം , മെയിൻ 

( പസ് ബിഡ്) തുറക്കുന്ന തീയതി മുതൽ 4 മാസംവരെ 
ബീം എന്നിവയ്ക്ക് ആവശ്യമായ 

ആയിരിക്കും. മുൻ യോഗ്യതാ നിർണ്ണയ ദർഘാസുകൾ 
എം 30 മിക്സ് സിമന്റ് കോൺക്രീറ്റ് - 1464 എം 

സമർപ്പിച്ചിട്ടുള്ള കരാറുകാർ ആയത്തുറക്കുന്ന ദിവസം മുതൽ 
5. വിയറിംഗ് കോട്ട്, ഡേർട്ട് വാൾ, 

മൂന്ന് ദിവസത്തിനുള്ളിൽ മുൻ യോഗ്യത നിർണ്ണയിക്കുന്നതിന് 
ഫുട്ട്പാ ത്തി നാ വ ശ്യ മായ സ്ലാബ്, 

വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്റുകളുടെ അസ്സൽ 
കൈവരി എന്നിവയ്ക്ക് ആവശ്യമായ 

പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതാണ്. 
1 :1 1/2 : 3 കോൺക്രീറ്റ് 

- 119 എം 

-- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
മുൻ യോഗ്യതാ നിർണ്ണയത്തിന്റെയും പ്രവൃത്തിയുടെയും - പവ്യ ത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
ദർഘാസ് പ്രമാണങ്ങൾതാഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ തീയതിയും ബന്ധപ്പെട്ടവരെമുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 
കാര്യാലയത്തിൽ നിന്നും 19 - 3- 2012 മുതൽ 26 - 3- 2012 വരെയുള്ള 9 - 6 - 1999 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ജി . ഒ .( എം എസ്) 
പ്രവൃത്തിദിവസങ്ങളിൽ 10 മണിക്കും 3 മണിക്കും ഇടയിൽ 25,000 - 43 / 99 ഐ . ആർ. ഡി . യിൽ പറയുന്ന എല്ലാ നിബന്ധനകളും 
വിലയും വാറ്റ് 4 % നിരക്കിൽ അടച്ച്, യോഗ്യത തെളിയിക്കുന്ന ദർഘാസ് പരിഗണനയ്ക്കുള്ളമറ്റ് അനുബന്ധ ഉത്തരവുകളും 
രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജരാക്കി രേഖാമൂലം ഈ ദർഘാസിനും ബാധകമായിരിക്കും. ടി സർക്കാർ ഉത്തരവിലെ 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതായിരിക്കും. മുൻ യോഗ്യത നിർണ്ണയി അഞ്ചാമതു ഖണ്ഡികയെ സംബന്ധിച്ച് നമ്പർ 7365/ എച്ച്3/ 2000/ 
ക്കുന്നതിനും പ്രവൃത്തിക്കുമുള്ള ദർഘാസ് ഫോറങ്ങൾ 26- 3 - 2012 പി . ഡ ബ്ല . ഡി . 1 - 4 - 2000 -ാം തീയ തി യിലെ സർക്കാർ 
വൈകുന്നേരം 3 മണിക്കുശേഷം യാതൊരുകാരണവശാലും നിർദ്ദേ ശ മാണ് ഈ ദർഘാസിന് ബാധകമാകുന്ന ത്. 
ലഭിക്കുന്നതല്ല. പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യത ജി . ഒ. ആർ. റ്റി. 255/ 04 എഫ്.ആന്റ് പി. ഡി . 29 - 6 -2004 സർക്കാർ 
ദർഘാസ് പ്രമാണം ബുക്ക്രൂപത്തിലാക്കിമൂന്ന്പകർപ്പ് സഹിതം, ഉത്ത രാവും ഈ ദർഘാ സിന് ബാധ ക മാ യി രി ക്കും . 
നിരതദ്രവ്യവും, പ്രാഥമിക ഉടമ്പടിയുംഉള്ളടക്കം ചെയ്ത്ഒന്നാം കോ - ഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഈ ദർഘാ സിൽ 
നമ്പർ കവറിലും പ്രവൃത്തിക്കുള്ള ദർഘാസ്രണ്ടാം നമ്പർ - നിരക്കു സംബന്ധമായ യാതൊരുവിധ പ്രത്യേക പരിഗണനയും 
കവറിലും അടക്കംചെയ്ത് പ്രവൃത്തിയുടെ പേരും മറ്റും ഉണ്ടായിരിക്കുന്നതല്ല. മുൻ യോഗ്യത ദർഘാസ് പ്രമാണത്തിനുള്ള 
യഥാക്രമം കവറിന്റെമുകളിൽ രേഖപ്പെടുത്തിതാഴെ ഒപ്പിട്ടിരിക്കുന്ന അപേക്ഷയോ, പൂരിപ്പിച്ച് സമർപ്പിക്കുന്നമുൻ യോഗ്യതാ ദർഘാസ് 
ഉദ്യോഗസ്ഥന്റെ പേരിൽ 2 - 4 -2012 - ന് വൈകുന്നേരം 3 മണിക്കു പ്രമാണങ്ങളോ യാതൊരു കാരണവും കാണിക്കാതെ തന്നെ 
മുമ്പ്ലഭിക്കത്തക്കവണ്ണം രജിസ്റ്റർചെയ്ത്, തപാൽ/ സീഡ് പോസ്റ്റ് നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
മുഖേന അയച്ചിരിക്കേണ്ടതാണ്. കൊറിയർ സർവ്വീസ്മുഖേന നിക്ഷിപ്തമാണ്. ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ 
സമർപ്പിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 2 - 4- 2012 - ന് സുരക്ഷയും പ്രതിരോധവും കണക്കിലെടുക്കേണ്ടതാകുന്നു . 
3 മണിക്കുശേഷം കിട്ടുന്ന ദർഘാസുകൾയാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. തപാൽ തകരാർമൂലമോ മറ്റേതെങ്കിലും Office of the Superintending 
കാ ര ണ വ ശാലോ നിശ്ചിത സമയം കഴിഞ്ഞ് കിട്ടുന്ന Engineer, Harbour Engineering 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . തപാൽ തകരാറുമൂലം Central Circle , II Floor, 
ഉണ്ടാകുന്ന കാലതാമസത്തിന് ഈ ഡിപ്പാർട്ട്മെന്റ് യാതൊരു Kochi Corporation Shopping Complex 
ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല. ദർഘാസ് സ്വീകരിക്കുന്ന Cum -Office Building , 

( Sd.) 
അവസാന ദിവസംഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു K .C . M . Hajee Mather Road , 

Superintending 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി Ernakulam , Cochin - 18 . 

Engineer. 


6th MARCH 2012 ] 


MARINE DEPARTMENT 


48 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി1- 109/ 08/ എ . ഇ . ഇ . 


2012 ഫെബ്രുവരി 14. 


ദർഘാസ് പ്രമാ ണ ങ്ങ ളോടൊപ്പം 100 വിലയുള്ള 
മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസുകളുടെ ഫേം പീരിയഡ് ദർഘാസുകൾ തുറക്കുന്നത് 
മുതൽ 4 മാസം വരെ ആയിരിക്കും. 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് സബ്ഡിവിഷൻ, 
കണ്ണൂർ താഴെ പറയുന്ന പവ്യ ത്തി ക്ക് അംഗീകൃത 
കരാ റു കാ രിൽ നിന്നും മുദവെച്ച് ദർ ഘാ സു കൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പരും പവ്യ ത്തിയുടെ പേരും അടങ്കൽ 
തുകയും - എച്ച്. ഇ . ഡി./ എ . ഇ . ഇ . 2011- 12 - മാപ്പിളബേ ഫിഷിംഗ് 
ഹാർ ബ റിലെ ഓവു ചാലിന്റെ സൈഡ് വാൾ പുനർ 
നിർമ്മാണം - 2,80,000. 

നിരതദ്രവ്യം - 7,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - 600 + വാറ്റ്. 

ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 
12 - 3 - 2012 മുതൽ 16 - 3- 2012, 1 മണിവരെ. 

ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന തീയ 
തിയും സമയവും 16 -3 - 2012 വൈകുന്നേരം 3.30 മണി. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 16 - 3- 2012 
വൈകുന്നേരം 4 മണി. 

പ്രവർത്തിയുടെ കാലാവധി - 2 മാസം. 
കരാറുകാരന്റെ ക്ലാസ് - " സി ക്ലാസ്. 


- ദർഘാസ് സംബന്ധിച്ചുള്ള കേരള പൊതു മരാമത്ത് 
- വകുപ്പിന്റെയും തുറമുഖ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെയും എല്ലാ 
വ്യവസ്ഥകളും ഇതിനും ബാധകമാണ്. കാരണം കൂടാതെ 
ദർഘാസ് റദ്ദ് ചെയ്യാനോ/ മാറ്റിവയ്ക്കാനോ ഉള്ള അധികാരം 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. മേൽ 
പ്രസ്താവിച്ചിരിക്കുന്ന പ്രവൃത്തിയെപറ്റിയുള്ള കൂടുതൽ 
വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ്. 

29 - 4 - 2004 - ലെ സർക്കാർ ഉത്തരവ് നമ്പർ ( ആർടി) 
255 / 2004| എഫ്ആന്റ്പിഡി ഈ ദർഘാ സിനും ബാധ ക 
മായിരിക്കും. ദർഘാസ് ഫോറങ്ങൾക്കുള്ള അപേക്ഷയോ 
പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ദർഘാസ് പ്രമാണങ്ങളോ യാതൊരു 
കാര ണവും കാണിക്കാതെ തന്നെ നിര സിക്കു ന്ന തിനുള്ള 
അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ നിക്ഷിപ്തമാണ്. 
ദർഘാസുകൾ പരിഗണിക്കുമ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയും 
പ്രതിരോധവും കണക്കിലെടുക്കുന്നതാണ്. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഹാർബർ എഞ്ചിനീയറിംഗ് 
സബ്ഡിവിഷൻ, കണ്ണൂർ- 17. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


